Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


17 
കയ 


GOVERN 


രള സർക്കി 
WMENT OF 


ക്കാർ പ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


16th October 2012 
2012 ഒക്ടോബർ 16 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 19 


വാല്യം 1 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


24th Aswina 1934 
| 1934 ആശ്വിനം 24 


PART III 


Stores Purchase 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ല . കെ .എൻ.ആർ./ 1087 / 2012. 

2012 സെപ്റ്റംബർ 25. 
കേരള ഗവർണ്ണർക്കുവേണ്ടിഭൂജല വകുപ്പ്, കണ്ണൂർ ജില്ലാ 
ഓഫീസർ കണ്ണൂർ ജില്ലാ ഓഫീസിലേക്ക് താഴെ പറയുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യു ന്ന തിനായി പ്രശസ്തരായ 
നിർ മ്മാ താ ക്കൾ/ ഡീലർ/ അംഗീ ക ത വി ത ര ണ ക്കാർ 
എന്നിവരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള മുദ്രവച്ച ദർഘാ 
സുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 13 / 12. 

വിതരണം ചെയ്യേണ്ട സാധനങ്ങൾ ISI Marked India 
Mark II Deep Well Hand Pump Set - 30 Nos . 

അടങ്കൽ തുക - 5,00 ,000 . 
നിരതദ്രവ്യം- 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- 1,000 + വാറ്റ്. 

- പകർപ്പ്- 500 + വാറ്റ്. 
- ദർഘാസ് ഫോറ ത്തിന്റെ വില രൊക്ക മായി അടച്ച് 
( തിരിച്ചുനൽകുന്നതല്ല ) രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ഭൂജല 


വകുപ്പ്, കണ്ണൂർ ജില്ലാ ഓഫീസിന്റെ സിവിൽ സ്റ്റേഷനിലുള്ള 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റംചെയ്യാൻ പാടുള്ളതല്ല . പൂരിപ്പിച്ച അസ്സൽ ദർഘാസ് 
ഫോറങ്ങൾ പ്രത്യേകം കവറുകളിലാക്കി മുദ്രചെയ്ത്ഓരോ 
കവറിലും ദർഘാസ് നമ്പരും ഏത്വകകൾക്കുള്ളതാണെന്നും 
രേഖപ്പെടുത്തി ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, രണ്ടാംനില 
അഡീഷണൽ സിവിൽ സ്റ്റേഷൻ, കണ്ണൂർ- 670 002 എന്ന 
വിലാസത്തിൽ 2012 ഒക്ടോബർ മാസം 20 -ാം തീയതി 
3 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാകുന്നു . താമസിച്ചുകിട്ടുന്ന 
ദർഘാസുകൾ യാതൊരുകാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
മുദ്രവച്ച ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് 
സന്നിഹിതരായ ദർഘാസുകാരുടെയോ അവരുടെ അംഗീകൃത 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കു 
ന്നതാണ്. ചെക്കുകൾ, പോസ്റ്റൽ സ്റ്റാമ്പുകൾ, ബാങ്ക് ഡാറ്റുകൾ, 
മണിയോർഡറുകൾ മുതലായവ ദർഘാസ് ഫോറത്തിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ വി. പി . പി. 
ആയി അയയ്ക്കുന്നതല്ല. 

- ദർഘാസ് ഫോറ ങ്ങ ളുടെ വിൽപ്പന 15 - 10 - 2012 - ന് 
10 മണിക്ക് തുടങ്ങി 20 - 10 - 2012 ഉച്ചയ്ക്ക് ഒരു മണിക്ക് 


- 


39 


അവസാനിപ്പിക്കു ന്ന താണ്. ഓരോ ദർഘാസിനോടൊപ്പം 
- 100 - ന്റെ മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേ 
ണ്ടതാ കു ന്നു . കേര ള ത്തിന് പുറത്തുള്ള കമ്പനികൾക്ക് 
മുദ്രപത്രം നൽകുന്നതിലേക്ക് : 125 മണിയോർഡറായി 
ടെണ്ടർ ഫോറത്തിന്റെ വിലയോടൊപ്പം നൽകേണ്ടതാണ്. ഇതിൽ 
- 25 പോസ്റ്റൽ ചാർജാകു ന്നു . ദർഘാ സു കൾ യാതൊരു 
കാര ണവും കൂടാതെ റദ്ദാ ക്കാ നുള്ള അധികാരം ജില്ലാ 
ആഫീസറിൽ നിക്ഷിപ്ത മാ ണ്. സർക്കാർ ദർഘാസുകൾ 
സംബന്ധമായ എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമാണ്. 


ജില്ലാ ആഫീസ്, രണ്ടാംനില , 
അഡീഷണൽ സിവിൽസ്റ്റേഷൻ, 
കണ്ണൂർ. 


( ഒപ്പ്) 
ജില്ലാ ആഫീസർ.. 


ണല 


